ബഹുമാനപ്പെട്ട പെരുമ്പാവൂർ മുൻസിഫ് കോടതി 


മുമ്പാകെ 


SUCCESSION 0 . P. 4/09 


ഹർജിക്കാർ : - 1. കുന്നത്തുനാട് താലൂക്ക്, കിഴക്കമ്പലം 


വില്ലേജ്, പഴങ്ങനാട് കരയിൽ തെക്കൻ 
വീട്ടിൽ തോമസ് ഭാര്യ ബെല്ല തോമസ്. 


മകൾ 


- 2, ടിയിൽ തോമസ് 
ടിൻസി തോമസ്. 


- 3. ടിയിൽ തോമസ് മകൻടിന്റോ തോമസ്. 


4. ടിയിൽ തോമസ് മകൾ ഗ്ലാഡി തോമസ്. 


എതിർകക്ഷി: - ഇല്ല 


മേൽ നമ്പർ കേസിൽ സകലമാനപേരേയും തെര്യപ്പെടുത്തു 

ന്നത് 


- എറണാകുളം ജില്ല , കുന്നത്തുനാട് താലൂക്ക്, കിഴക്കമ്പലം 
വില്ലേജ്, പഴങ്ങ നാട് കരയിൽ തെക്കൻ വീട്ടിൽ കുഞ്ഞി 
പൗലോ മകൻ തോമസ് 20 - 2 - 2009 -ാം തീയതി മ ര ണ് 

പ്പെട്ടുപോയിട്ടുളളതാണ്. ടിയാന്റെ പേരിലുള്ള വിവിധ കമ്പനി 
കളുടെ ഷെയർ സർട്ടിഫിക്കറ്റിന്റെ അവകാശികൾ ടിയാന്റെ 
ഭാര്യയും മക്കളുമായ ഹർജിക്കാർ മാത്രമാണ് അവകാശിക 
ളെന്ന് കാണിക്കുന്നതിന് ഒരു സക്സസഷൻ സർട്ടിഫിക്കറ്റ് 
കൊടുക്കണമെന്ന് കാണിച്ച് കോടതിയിൽ ഹർജി ബോധിപ്പിച്ചി 
രിക്കുന്നു . മേൽ നമ്പർ കേസ് വിചാരണയ്ക്കായി 14- 8 - 2009 -ാം 
തീയതിയിലേക്ക് വച്ചിരിക്കുന്നു. അന്നേ ദിവസം ആർക്കെ 
ങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ രാവിലെ 11 മണിക്ക് കോടതി 
യിൽ ഹാജ രാ യി 

ബോധി പ്പി ക്കേ ണ്ട തും 
അല്ലാത്തപക്ഷം ഹർജി തീർപ്പ് കൽപ്പിക്കുന്നതുമാണെന്നുമുളള 
വിവരം ഇതിനാൽ അറിയിച്ചുകൊളളുന്നു . 


27 - 6 - 2009 


- എം . എ . ബഷീർ, 


ഹർജിക്കാർ ഭാഗം അഡ്വക്കേറ്റ്. 


